Kerala Gazette No. 40 dated 14th October 2014 . 
PART I 


Section iii 


GOVERN 


VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


- വിജ്ഞാപനം 

- 2014 ജൂ ലൈ 20 
തിരുവനന്തപുരം, 

1189 കർക്കടകം 4 . 
നമ്പർ 20086 / ലെഗ്. ജി2 / 2013 / നിയമം. 

1936 ആഷാഢം 29. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2014 ജൂലൈ 20 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
്പെഷ്യൽ സെക്രട്ടറി ( നിയമം) . 


2014- ലെ 26 -ാം ആക്റ്റ് 


2014 - ലെ സർവ്വകലാശാല നിയമങ്ങൾ (രണ്ടാം ഭേദഗതി) ആക്റ്റ് 


1974- ലെ കേരള സർവ്വകലാശാല ആക്റ്റം 1975- ലെ കോഴിക്കോട് 
സർ വ്വ ക ലാ ശാല ആക്റ്റും 1985 - ലെ മഹാ ത്മാ ഗാന്ധി 
സർവ്വകലാശാല ആക്റ്റും 1994 - ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാശാല ആക്റ്റും 2005- ലെ 
ഉയർന്ന നിയമ പഠനത്തിനുള്ള ദേശീയ 
സർവ്വകലാശാല ആക്റ്റം വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . 1974- ലെ കേരള സർവ്വകലാശാല ആക്റ്റം 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റം 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റം1994- ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റം 2005- ലെ ഉയർന്ന നിയമ 
പഠനത്തിനുള്ള ദേശീയ സർവ്വകലാശാല ആക്റ്റം ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


- ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2014 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ (രണ്ടാം ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


( 2 ) 4 -ാം വകുപ്പിന്റെ ( എ ) ഖണ്ഡം 2013 സെപ്റ്റംബർ 9 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും 2 -ാം വകുപ്പും, 3 -ാം വകുപ്പും, 4 -ാം 
വകുപ്പിന്റെ ( ബി ) ഖണ്ഡവും 5 മുതൽ 7 വരെയുള്ള വകുപ്പുകളും 2013 സെപ്റ്റംബർ 
19 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വകുപ്പുകൾ 
ഉടൻ പ്രാബല്യത്തിൽ വരുന്നതുമാണ്. 


2. 1974 - ലെ 17 -ാം ആക്റ്റിന്റെ ഭേദഗതി. 1974 - ലെ കേരള സർവ്വകലാശാല 
ആക്ടിൽ ( 1974 - ലെ 17 ), 6 -ാം വകുപ്പിൽ, (2 ) -ാം ഉപ വകുപ്പിനുപകരം താഴെ 
പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


20 


- “( 2) അദ്ധ്യാപക - അനദ്ധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തു 
ന്നതിൽ, സർവ്വകലാശാല , 1958- ലെ കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവ്വീസസ് 
ചട്ട ങ്ങ ളിലെ 14 -ാം ചട്ട ത്തിലെ ( എ ) , ( ബി ), ( സി ) എന്നീ ഖണ് ഡ ങ്ങ ളിലെ 
വ്യവസ്ഥകളും 15 , 16 , 17 , 17 എ എന്നീ ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു 
സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും 
എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്. ”. 


- 3. 1975- ലെ 5 -ാം ആക്ടിന്റെ ഭേദഗതി. - 1975- ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്സിൽ ( 1975- ലെ 5) - 


( എ ) ( 6 ) -ാം വകുപ്പിൽ, ( 2) -ാം ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “(2) അദ്ധ്യാപക - അനദ്ധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ 
നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് 
സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി ), ( സി) എന്നീ ഖണ്ഡങ്ങളിലെ 
വ്യവസ്ഥകളും 15, 16 , 17 , 17 എ എന്നീ ചട്ട ങ്ങ ളിലെ വ്യവസ്ഥ ക ളും , അതതു 
സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും 
എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്.” ; 


( ബി) 17 -ാം വകുപ്പിൽ, “ മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ, 
(5) -ാം ഇനത്തിനുപകരം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 


- “( 5) ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സർക്കാർ നാമനിർദ്ദേശം 
ചെയ്യുന്ന ആറിൽ കവിയാത്ത അംഗങ്ങൾ, അവരിൽ ഒരാൾ വനിതയായിരിക്കേണ്ടതും 
ഒരാൾ പട്ടിക ജാ തി ക ളിൽനിന്നോ പട്ടിക ഗോത്ര വർഗ്ഗ ങ്ങ ളിൽനിന്നോ 
ആയിരിക്കേണ്ടതുമാണ്.” ; 


( സി ) 18 -ാം വകു പ്പിൽ, ( 3 ) –ം ഉ പ വ കു പ്പിന്, മൂന്നാം ക്ലിപ് 
നിബന്ധ നയ്ക്കു ശേഷം താഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധന ചേർക്കേ ണ്ട താ ണ് , 
അതായത്: 


21 


“എന്നു തന്നെയുമല്ല , “ മറ്റ് അംഗങ്ങൾ” എന്ന ശീർഷകത്തിൻ കീഴിൽ ചാൻസലറോ 
സർക്കാരോ നാമനിർദ്ദേശം ചെയ്ത സെനറ്റിലെ അംഗങ്ങൾ, അതതു സംഗതി 
പോലെ, ചാൻസലർക്കോ സർക്കാരിനോ ഇഷ്ടമുള്ളിടത്തോളം കാലം അവരുടെ 
ഉദ്യോഗം വഹിക്കേണ്ടതാണ്. ”. 


-- 4 . 1985 - ലെ 12 -ാം ആക്റ്റിന്റെ ഭേദ ഗതി. - 1985 - ലെ മഹാ ത്മാ ഗാന്ധി 
സർവ്വകലാശാല ആക്റ്റിൽ (1985 - ലെ 12); 


( എ ) 11-ാം വകുപ്പിൽ, (4 ) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


- “(4) പ്രോ - വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ 
പ്രവേശിക്കുന്ന തീയതി മുതൽ നാലു വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർ 
നിയമനത്തിന് അർഹനായിരിക്കുന്നതുമാണ്. ; 


- ( ബി) 78 -ാം വകുപ്പിനുപകരം താഴെപറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


“78. നിയമനങ്ങളുടെ സംവരണം. - അദ്ധ്യാപക - അനദ്ധ്യാപക 
തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958- ലെ കേരള 

റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി ), 
( സി ) എന്നീ ഖണ്ഡങ്ങളിലെ വ്യവസ്ഥകളും 15,16 ,17,17 എ എന്നീ ചട്ടങ്ങളിലെ 
വ്യവസ്ഥകളും, അതതു സമയങ്ങളിൽ ഭേദഗതി ചെയ്ത് പ്രകാരം, ആവശ്യമായ 
മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും എല്ലാ വകുപ്പുകളും ഒരു യുണിറ്റ് ആയി പരിഗണിച്ച് 
കാറ്റഗറി തിരിച്ച് സാമുദായികക്രമം തുടരേണ്ടതുമാണ്. ”. 


5. 1994 - ലെ 5 -ാം ആക്ടിന്റെ ഭേദഗതി. - 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റിൽ (1994 - ലെ 5 ), 32 -ാം വകുപ്പിനു പകരം താഴെപ്പറയുന്ന 
വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


“32. നിയമനങ്ങളുടെ സംവരണം. - അദ്ധ്യാപക - അനദ്ധ്യാപക തസ്തികകളി 
ലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് ആന്റ് 
സബോർഡിനേറ്റ് സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി), ( സി ) എന്നീ 
ഖണ് ഡ ങ്ങ ളിലെ വ്യവ സ്ഥ കളും 15, 16, 17 , 17 എ എന്നീ ചട്ട ങ്ങ ളിലെ 
വ്യവസ്ഥകളും, അതതു സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ 
മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും എല്ലാ വകുപ്പുകളും ഒരു യുണിറ്റ് ആയി പരിഗണിച്ച് 
കാറ്റഗറി തിരിച്ച് സാമുദായികകമം തുടരേണ്ടതുമാണ്. . 


22 


6. 2005- ലെ 27 -ാം ആക്ടിന്റെ ഭേദഗതി. - 2005 - ലെ ഉയർന്ന നിയമ പഠനത്തിനുള്ള 
ദേശീയ സർവ്വകലാ ശാല ആക്റ്റിൽ ( 2005 - ലെ 27 ) , 4 -ാം വകുപ്പിൽ, ( 3 ) -ാം 
ഉപവകുപ്പിനുപകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

-- “(3) അദ്ധ്യാപക - അ ന ദ്ധ്യാ പക തസ്തിക ക ളി ലേ ക്കുള്ള നിയ മ ന ങ്ങ ൾ 
നടത്തുന്നതിൽ, സർവ്വകലാശാല, 1958- ലെ കേരള സ്റ്റേറ്റ്ആന്റ്സബോർഡിനേറ്റ് 
സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി ), ( സി ) എന്നീ ഖണ്ഡങ്ങളിലെ 
വ്യവസ്ഥകളും 15 , 16, 17, 17എ എന്നീ ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു സമയങ്ങളിൽ 
ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും എല്ലാ 
വകുപ്പുകളും ഒരു യുണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്. . 


- 7. പ്രത്യേക വ്യവസ്ഥ - 1975- ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റിൽ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2013 - ലെ കോഴിക്കോട് സർവ്വകലാശാല ( ഭേദഗതി) 
ഓർഡിനൻസിന്റെ ( 2013 - ലെ 48 ) പ്രാരംഭ തീയതിയിൽ, 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റിന്റെ 17 -ാം വകുപ്പിലെ “ മറ്റ് അംഗങ്ങൾ ” എന്ന ശീർഷകത്തിൻ 
കീഴിലുള്ള (5 ) -ാം ഇന പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ഉദ്യോഗം വഹിക്കുന്ന 
നിലവിലുള്ള അംഗങ്ങൾ പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ പ്രകാരം 
അവരുടെഉദ്യോഗം ഒഴിഞ്ഞതായി കരുതപ്പെടേണ്ടതാണ്. 

8 . റദ്ദാക്കലും ഒഴിവാക്കലും. (1 ) 2014 - ലെ സർവ്വകലാശാല നിയമങ്ങൾ 
( ഭേദഗതി) ഓർഡിനൻസ് ( 2014 - ലെ 2) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 1985- ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റ്, 
1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ് എന്നിവയുടെ കീഴിൽ ചെയ്തതോ 
ചെയ് തായി കരുതപ്പെടു ന്ന തോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ 
എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ 1974 - ലെ കേരള 
സർവ്വകലാശാല ആക്ട്, 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 
ആക്റ്റ് , 2005 - ലെ ഉയർന്ന നിയമ പഠ ന ത്തിനുള്ള ദേശീയ സർ വ്വ ക ലാ ശാല 
ആക്റ്റ് എന്നിവയുടെ കീഴിൽ ചെയ്തതോ എടുത്തതോ ആയ ഏതെങ്കിലും നടപടിയോ 
ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രസ്തുത ആക്റ്റകളിൻ കീഴിൽ യഥാക്രമം 
ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


കെ . എസ്. മധുസൂദനൻ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


23 


